O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 ഒക്ടോബർ 19 


Tuesday , 19th October 2021 


1197 തുലാം 3 


1943 ആശ്വിനം 27 


3rd Thulam 1197 


27th Aswina 1943 


നമ്പർ 


41 


വാല്യം 10 
Vol . X 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8475 


Revenue Department 


19th October 2021 


Ernakulam District 


Paravur Taluk 


NOTICE 


: 613-443 / 2021 


13-09-2021 


അ 


പറവൂർ താലൂക്കിൽ ഏലൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കോമളവല്ലി വി കെ w / o ഗോപാലപിള്ള 
മഞ്ഞുമ്മൽ കരയിൽ വടക്കുമന വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ഏലൂർ വില്ലേജിൽ പരേതയുടെ മകൻ രഞ്ജിത് വി ജി , മഞ്ഞുമ്മൽ കരയിൽ വടക്കുമന 
വീട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ ഏലൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും 
മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 14-06-2015 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ 
* നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


രേണുക വി ജി 


മകൾ 


45 


2 


രഞ്ജിത് വി ജി 


മകൻ 


43 


: 67213-3247 / 2021 


08-09-2021 


പറവൂർ താലൂക്കിൽ ആലങ്ങാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പി എൻ ശിവൻ s / o നാരായണൻ 
തിരുവാല്ലൂർ കരയിൽ പാലയ്ക്കാപ്പറമ്പിൽ വീട്ടിൽ എന്നയാളുടെ 

എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ആലങ്ങാട് വില്ലേജിൽ പരേതൻറെ മകൻ സുനിൽകുമാർ സി 
എസ് , തിരുവാല്ലൂർ കരയിൽ പാലയ്ക്കാപ്പറമ്പിൽ വീട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ ആലങ്ങാട് വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 12-05-2015 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും 
കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


സുനിൽകുമാർ സി എസ് 


മകൻ 


51 


No : B3-69322021 


08-09-2021 


Notice is hereby given to all to whom it may be concern that Silvi Broono w / o ( L ) KaithatharaMathai Broono Kaithathara 
House Thuruthipuram Kara , Puthenvelikkara Village , Paravur Taluk of Ernakulam District has filed an application of a legal 
heirship certificate to produce before Various purposes in respect of the legal heirs of late Kaithathara Mathai Broono 
Kaithathara House Thuruthipuram Kara who expired on 27-03-2021 and that it has been reported to this office that the 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8476 


KERALA GAZETTE 


Part III 


persons named in the scheduled below are the legal heirs of the said late Kaithathara Mathai Broono . that it is proposed to 
issue a legal heirship certificate according to this to the applicant . Hence , it is proposed to issue a legal heir ship 
certificate accordingly in favour of the above said members for receiving the claims . objections , if any against the issue of 
the said legal heirship certificate should be filed person before the Tahasildar , Paravur within 30 days from date of 
publication of this notice in the Kerala Government Gazette . Belated applications and those sent by post will not be 
considered . 


SCHEDULE 


Sl.No 


Name of the Legal Heirs 


Relationship with the Deceased 


Age 


1 


Silvi Broono 


Wife 


53 


2 


Shamili K Broono 


Daughter 


21 


3 


Sheethal Broono 


Daughter 


16 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8477 


Revenue Department 


19th October 2021 


Ernakulam District 


Paravur Taluk 


NOTICE 


: ബി 3 -6840 / 2021 


01-09-2021 


പറവൂർ താലൂക്കിൽ കോട്ടുവള്ളി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ രവീന്ദ്രൻ സി ബി S / o ബാലകൃഷ്ണൻ 
തത്തപ്പിള്ളി കരയിൽ ചാന്തുവിൻകാട് വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കോട്ടുവള്ളി വില്ലേജിൽ പരേതൻറെ ഭാര്യ സിന്ധു രവീന്ദ്രൻ , തത്തപ്പിള്ളി കരയിൽ 
ചാന്തുവിൻകാട് വീട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ കോട്ടുവള്ളി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 11-05-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാ 
ശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


സിന്ധു രവീന്ദ്രൻ 


ഭാര്യ 


53 


2 


2 


രേവതി 


മകൾ 


27 


3 


വിഷ്ണു 


മകൻ 


25 


: ബി 3 -6907 2021 


01-09-2021 


പറവൂർ താലൂക്കിൽ പറവൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഐഷാ ബീവി W / o സി എം അബ്ദുൾ റഹ്മാൻ 
പറവൂത്തറ കരയിൽ , കരിയമ്പിള്ളി വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പറവൂർ വില്ലേജിൽ പരേതയുടെ മകൻ ഷംഷീർ അബ്ദുൾറഹിമാൻ , പറവൂത്തറ 
കരയിൽ , കരിയമ്പിള്ളി വീട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ പറവൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 30-05-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാ 
ശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭർത്താവ് 


75 


2 


മകൻ 


49 


സി എം അബ്ദുൾ റഹ്മാൻ 
ഷംഷീർ അബ്ദുൾറഹിമാൻ 
ഷബീർ അബ്ദുൾ റഹിമാൻ 
ഷംഹാസ് ഉസ്മാൻ 


3 


3 


മകൻ 


46 


4 . 


മകൾ 


44 


: ബി 3 -4520 2021 


08-09-2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8478 


KERALA GAZETTE 


Part III 


പറവൂർ താലൂക്കിൽ പറവൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എസ് ദൊരെ സ്വാമി S / o സീതാരാമയ്യർ 
പറവൂത്തറ കരയിൽ കെ കെ മഠത്തിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പറവൂർ വില്ലേജിൽ പരേതൻറെ മകൻ ശ്രീധർ , പറവൂത്തറ കരയിൽ കെ കെ 
മഠത്തിൽ , ബോധിപ്പിച്ച അപേക്ഷ പറവൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും 
മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 13-05-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ 
' നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


സീതാരാമൻ 


മകൻ 


43 


2 


ശ്രീധർ 


മകൻ 


41 


: ബി 3 6845 2021 


01-08-2021 


പറവൂർ താലൂക്കിൽ പറവൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മൂസ ഇ വി S / o വീരാൻ പറയകാട് കരയി 
ൽ ഇറക്കത്ത് വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി പറവൂർ വില്ലേജിൽ പരേതൻറെ മകൻ അബ്ദുൾ സലാം , പറയകാട് കരയിൽ ഇറക്കത്ത് വീട്ടിൽ , 
ബോധിപ്പിച്ച അപേക്ഷ പറവൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 08-09-1997 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ 
ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


മകൻ 


58 


അബ്ദുൾ സലാം 
അബ്ദുൾ അസീസ് 


2 


മകൻ 


56 


: ബി 3 -7505 2021 


20-09-2021 


പറവൂർ താലൂക്കിൽ ചേന്ദമംഗലം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ രാജു പി എൻ S / o നാഗൻ കിഴക്കുംപുറ 
ം കരയിൽ , പേരേപ്പാടം വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചേന്ദമംഗലം വില്ലേജിൽ പരേതൻറെ ഭാര്യ ബിന്ദു വി എൻ , കിഴക്കുംപുറം കരയിൽ 
, പേരേപ്പാടം വീട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ ചേന്ദമംഗലം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 30-07-2021 -ൽ മര 

രണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാ 
ശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8479 


Revenue Department 


19th October 2021 


1 


ബിന്ദു വി എൻ 


ഭാര്യ 


44 


2 


ഹരിത പി ആർ 


മകൾ 


21 


3 


ഹരീഷ് പി ആർ 


മകൻ 


18 


: ബി 3 -7595 2021 


18-09-2021 


> 


പറവൂർ താലൂക്കിൽ കരുമാല്ലൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ദിലീപ് കുമാർ കെ S / o രാജൻ മേ 
നോൻ കരുമാല്ലൂർ കരയിൽ , കുന്നപ്പിള്ളി വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കരുമാല്ലൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ രമാദേവി കെ സി 

കരുമാല്ലൂർ കരയിൽ , കുന്നപ്പിള്ളി വീട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ കരുമാല്ലൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 05-07-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും 
കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


രമാദേവി കെ സി 


ഭാര്യ 


50 


2 


അഭിജിത്ത് കെ 


മകൻ 


19 


3 


3 


അശ്വനി കെ 


മകൾ 


15 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8480 


KERALA GAZETTE 


Part III 


Ernakulam District 


Paravur Taluk 


NOTICE 


: ബി 3 5875/2021 


31-08-2021 


പറവൂർ താലൂക്കിൽ പറവൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മാമുണ്ണി മകൻ എം സുഗതൻ കെടാമംഗലം 
കരയിൽ കളവംപാറ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പറവൂർ വില്ലേജിൽ പരേതൻറെ മകന്റെ ഭാര്യ സന്ധ്യ കെ എസ് , കളവംപാറ വീട്ടിൽ 
ബോധിപ്പിച്ച അപേക്ഷ പറവൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 11-06-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ 
ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


മകൾ 


51 


2 


മകന്റെ ഭാര്യ 


43 


3 


ജീജ കെ എസ് 
സന്ധ്യ കെ എസ് ( മരണപ്പെട്ട മകൻ 
മനോജ് കെ എസ് ന്റെ ഭാര്യ | 

ശ്രുതി മനോജ് ( മരണപ്പെട്ട മകൻ 
മനോജ് കെ എസ് ന്റെ മകൾ ) 
ശ്രീഗീത് മനോജ് ( മരണപ്പെട്ട മകൻ 
മനോജ് കെ എസ് ന്റെ മകൻ അ 


പൗത്രി 


16 


4 


പൗത്രൻ 


12 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date 2021.10.19 12:14:09 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


